Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


ള സർക്ക 
NMENT OF 


ാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. II 
വാല്യം 2 [ 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 9th July 2013 

2013 ജൂലൈ 9 
18th Ashadha 1935 
1935 ആഷാഢം 18 


| 28 


നമ്പർ 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


നോട്ടീസ് 


- ലഭിക്കുന്നതിനായി ശ്രീ . മുഹമ്മദ് കുട്ടി, കടുങ്ങും തോടൻ, 
പാലപ്പറ (ഹൗസ്), കുമ്മിണിപ്പറമ്പ്( പി. ഒ.), കൊണ്ടോട്ടി എന്നയാൾ 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി എം . എൽ. ആർ. 
ആക്ട് പ്രകാരം അപേക്ഷകന് രജിസ്റ്റർ ചെയ്തുകൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ നോട്ടീസ് പര സ്യ പ്പെടു ത്തിയ തീയതി മുതൽ ഒരു 
മാസത്തിനകം മതിയായ തെളിവുകൾ സഹിതം പെരിന്തൽമണ്ണ 
സബ്കളക്ടർ മുമ്പാകെ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 


( 3 ) 


നമ്പർ എ -11633 /12 (1). 

2013 മേയ് 30. 
- ഏറനാട് താലൂക്ക്, കുഴിമണ്ണ വില്ലേജ്, പുളിയക്കോട് ദേശം 
ബ്ലോക്ക് 33 - ൽ റീസർവെ നമ്പർ 162 /3 - ലെ 0.1440 ഹെക്ടർ ഭൂമി 
1895- ലെ എം .എൽ.ആർ. ആക്റ്റ് പ്രകാരം നികുതി വിധേയ ഭൂമി 
ആക്കി ശ്രീ . വടക്കെ വാക്കെ താടി പുരു ഷോ ത്ത മൻ, 
മാനേജിംഗ് ട്രസ്റ്റി, ശ്രീ .മുണ്ടക്കൽകരിങ്കാളികാവ് റിലീജിയസ് & 
ചാരിറ്റബിൾ ട്രസ്റ്റ്, പുളിയക്കോട് എന്ന പേരിൽ രജിസ്റ്റർ 
ചെയ്തു കിട്ടുന്ന തിന് ശ്രീ . പുരു ഷോ ത്ത മൻ അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. “ നി. കെ . കരിങ്കാളി ക്ഷേത്രം” എന്നു വില്ലേജ് 
അടിസ്ഥാന ഭൂ നികുതി രജിസ്റ്റർ പ്രകാരം ഉള്ള പ്രസ്തുത ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം അപേക്ഷകന് രജിസ്റ്റർ 
ചെയ്ത് കൊടുക്കു ന്ന തിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുണ്ടങ്കിൽ ആയത് ഈ നോട്ടീസ് പര സ്യ 
പ്പെടുത്തിയ തീയതി മുതൽ ഒരു മാസത്തിനകം മതിയായ 
തെളിവുകൾ സഹിതം പെരിന്തൽമണ്ണ സബ്കളക്ടർ മുമ്പാകെ 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ എ -13159 /11 (1). 

2013 മേയ് 29. 
- ഏറനാട് താലൂക്ക്, പുൽപ്പറ്റ വില്ലേജ്, ബ്ലോക്ക് 58- ലെ 
റീസർവ്വ നമ്പർ 372/1 (പഴയ സർവ്വേ നമ്പർ 497 /4)- ൽപ്പെട്ട 
- 0.1120 ഹെക്ടർ നി . കെ . ഭൂമി 1985 - ലെ എം .എൽ.ആർ. ആക്റ്റ് 

പ്രകാരം രജിസ്റ്റർ ചെയ്തു ലഭിക്കുന്നതിന് പുൽപ്പറ്റ വില്ലേജ് 
മുള്ളൻതൊടി ഇത്താലുട്ടി മക്കളായ ശ്രീ . മുഹമ്മദ് ഹാജി, 
ഉണ്ണി മുഹമ്മദാജി, ആമിന , അബൂബക്കർ എന്നിവർ അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകരുടെ പേരിൽ എം. എൽ. ആർ. 
ആക്റ്റ് പ്രകാരം രജി സ്റ്റർ ചെയ്തു കൊ ടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങൾഉണ്ടെങ്കിൽ 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ ഒരു 
മാസത്തിനകം മതിയായ തെളിവുകൾ സഹിതം പെരിന്തൽമണ്ണ 
സബ്കളക്ടർ മുമ്പാകെ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 


(2) 


നമ്പർ എ - 12544/ 11 (1). 

2013 ജൂൺ 1, 
ഏറനാട് താലൂക്ക്, കൊണ്ടോട്ടി വില്ലേജിലെ ബ്ലോക്ക് 
12 - ൽ റീസർവെ നമ്പർ 246 / 8 - ൽപ്പെട്ട 5.61 സെന്റ് ഭൂമി 
1895 - ലെ എം .എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത 


സബ് കളക്ടറുടെ കാര്യാലയം, 
പെരിന്തൽമണ്ണ . 


( ഒപ്പ്) 
സബ്കളക്ടർ. 


